Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12 /12 - 14 


കGOVERN 


ഫ് 


രള സർളി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


-- No. | 34 


RUVAN ANTH APURA 


SDAY 


No. 


Vol . LVII | 
വാല്യം 57 ) 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


21st August 2012 

2012 ആഗസ്റ്റ് 21 
30th Sravana 1934 
1934 ശാവണം 30 


നമ്പർ | 


PART III 


Co -operative Department 


പത്തനംതിട്ട ജില്ലാ സഹകരണസംഘം 
- ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 

- ഉത്തരവ് 


നമ്പർ എസ്. സി . റ്റി . എം . 2523 / 08. 

2012 ജൂ ലൈ 27 . 
സൂചന: - (1) അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ) 

ആഫീസിലെ അടൂർ യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 
20 - 12 - 2010 - ലെ സഹകരണ നിയമം വകുപ്പ് 

66 പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട്. 
(2) അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 

23 -12 - 2010 - ലെ ഒ. 602 / 2009 -ാം നമ്പർ കത്ത് . 
(3) ഈ ആഫീസിലെ 6- 6- 2012 - ലെ എസ്. സി . റ്റി . എം . 

2523/ 08( 2) -ാം നമ്പർ ഉത്തരവ്. 


29 - 5 - 2005- ൽ അധികാരം ഏറ്റെടുത്തിട്ടുള്ളതും കാലാവധി 
28 -5 - 2010 - ൽ അവസാനിച്ചിട്ടുള്ളതുമാണ്. ടി സംഘത്തിൽ അടൂർ 
യൂണിറ്റ് ഇൻസ്പെക്ടർ സൂചന (1) പ്രകാരം നടത്തിയ 66 -ാം 
വകുപ്പ് പ്രകാ രമുള്ള അന്വേഷണത്തിൽ സംഘ ത്തിന് 
കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യ 
മാ ണെന്നും സംഘ ത്തിന്റെ പ്രധാന ഉദ്ദേശ്യ ല ക്ഷ്യ ങ്ങൾ 
ശരിയാംവിധം ഏറ്റെടുത്ത് നടത്തുവാൻ കഴിയാതെ പ്രവർത്തന 
രഹിതമായി പേരിന് മാത്രം പ്രവർത്തിക്കുന്ന സംഘമെന്ന നിലയിൽ 
സമാപ്തീകരിക്കാവുന്നതാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിന്റെ 
അടിസ്ഥാനത്തിൽ ടി അന്വേഷണ റിപ്പോർട്ട് സൂചന ( 2 ) 
പ്രകാരം അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ 
ചെയ്തിട്ടുള്ളതുമാണ്. സൂചന (1), (2 ) പ്രകാരമുള്ള അന്വേഷണ 
റിപ്പോർട്ടിന്റെയും ശുപാർശ യു ടെയും കാലപ്പഴക്കം ചെന്ന 
ഫയലുകളിൽ തുടർനടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായും 
പി . റ്റി. 194 -ാം നമ്പർ അടൂർ താലൂക്ക് ലേബർ കോൺട്രാക്ട് 
സഹകരണസംഘം ( ക്ലിപ്തം) കേരള സഹകരണ നിയമം വകുപ്പ് 
71 പ്രകാരം സമാപ്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററെ നിയമിച്ചു . 
കൊണ്ട് സൂചന ( 3) പ്രകാരം ഈ ആഫീസിൽ നിന്നും ഉത്തര 
വായിട്ടുള്ളതാണ്. 


(4) അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 

6- 7-2012 - ലെ എ .1147/ 12 -ാം നമ്പർ കത്ത് . 
പി . റ്റി . 194 -ാം നമ്പർ അടൂർ താലൂക്ക് ലേബർ 
കോൺട്രാക്ട് സഹകരണസംഘം ( ക്ലിപ്തം) അടൂർ മണക്കാല 
ആസ്ഥാനമാക്കി 14 - 3 - 2003 - ൽ രജിസ്റ്റർ ചെയ്ത് 23 - 3 - 2003 - ൽ 
പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതും ആദ്യത്തെ ഭരണസമിതി 


- എന്നാൽ 23 - 5 - 2010 - ലെ വിശേ ഷാൽ പൊതു യോഗ 
തീരുമാനപ്രകാരം ടി സംഘത്തിന്റെ ബെലാ സമഗ്രമായി 
- പരിഷ്കരിച്ച് പി . റ്റി . 194 -ാം നമ്പർ രാജീവ് ഗാന്ധി ലേബർ 


പ 


21st AUG. 2012] 


CO - OPERATIVE DEPARTMENT 


126 


ആന്റ് അദർ മൾട്ടിപർപ്പസ് സഹകരണസംഘം ( ക്ലിപ്തം ) എന്ന് 
പുനർനാമകരണം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വർക്കുകൾ 
ഏറ്റെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരിക 
യാണെന്നും, തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി നിലവിൽ 
വന്നിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ സൂചന (3) പ്രകാരമുള്ള 
ഉത്തരവ് അനുസരിച്ച് ലിക്വിഡേറ്റർക്ക് ചാർജ്ജടുക്കുവാൻ 
കഴിയാത്തതിനാൽ സൂചന ( 3) ഉത്തരവ് റദ്ദ് ചെയ്യുന്നതിന് 
ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് സൂചന ( 4) പ്രകാരം 
അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിരിക്കുന്നു. 
മേൽ സാ ഹ ച ര്യ ത്തിൽ താഴെ പറയുന്ന ഉത്ത ര വ് 
പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 


7. Authorised Share Capital — 23,00 ,000 (Rupees 
- Twentythree lakhs only ). 
8. Type of Society — Rule 15 - 10 (Vanitha Co - operative 

-- Societies). 
9. Maximum Borrowing Power — 50 times of paid up 

- Share Capital + Reserve Fund . 


Office of the Joint 
Registrar of Co -operative 
Societies ( General ), Thrissur . 


(Sd.) 
Joint Registrar of 
Co -operative Societies 

( General). 


REGISTRATION CERTIFICATE 


- പി . റ്റി . 19 4 -ാം നമ്പർ അടൂർ താലൂക്ക് ലേബർ 
കോൺട്രാക്ട് സഹകരണസംഘം ( ക്ലിപ്തം ) - ന്റെ ബൈലാ 
സമഗ്രമായി പരിഷ്കരിച്ച് രാജീവ് ഗാന്ധി ലേബർ ആന്റ് അദർ 
മൾട്ടിപർപ്പസ് സഹകരണസംഘം ( ക്ലിപ്തം) നമ്പർ പി . റ്റി . 194 
(RALMCO ) എന്ന് പുനർ നാമകരണം ചെയ്ത് രജിസ്റ്റർ 
ചെയ്ത് വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള നടപടികൾ 
സ്വീക രിച്ച് സംഘം പ്രവർത്തനം പുന രാ രം ഭിച്ചിട്ടു ള്ള 
സ്ഥിതിക്കും, തെരഞ്ഞെടുക്കപ്പെട്ട 9 അംഗ ഭരണ സമിതി 
നില വിൽ വന്നിട്ടുള്ള സാഹചര്യത്തിലും ടി സംഘത്ത 
കേരള സഹ ക ര ണ സംഘം നിയമം വകുപ്പ് 71 പ്രകാരം 
സമാപ്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററെ നിയമിച്ചു കൊണ്ട് 
നൽകിയിട്ടുള്ള സൂചന ( 3 ) ഉത്തരവ് റദു ചെയ്ത് കൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


In exercise of the powers conferred upon me under 
Section 7 of the Kerala Co -operative Societies Act 1969 
(Act 21 of 1969 ) I do hereby certify that the following 
Societies, the particulars which are furnished in the 
Categorical Statements are registered by me today as a 
Co- operative Society under the said Act on the basis of 
limited liability and that the byelaws of the 
undermentioned societies are also hereby registered under 
the said section . 


ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) ഓഫീസ്, ( ഒപ്പ്) 
പത്തനംതിട്ട. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


Categorical Statements 


No . 0 - 5025/2011/ R .Dis . 


| 19th July 2012. 


REGISTRATION CERTIFICATE 
No . 0 -1528/ 2012. 

| 28th June 2012 . 


1. Name and No. of the Society — The North Zone 

Manalvaral Thozhilali Kshema Sahakarana Sangham 
Ltd . No. S . 469 . 


I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co- operative Societies Act, 1969 (Act 21 of 1969) that the 
following Society, the particulars which are furnished in 
the Categorical Statement is registered by me today as a 
Co- operative Society under the said Act , on the basis of 
limited liability and that the byelaws of the 
undermentioned society is also hereby registered under 
the said sections . 


Categorical Statement 
1. Name and No. of the Society — Peechi Vanitha 

Co-operative Society Ltd . No . R . 1374. 
2 . Date of Registration - 28 -6 -2012 . 
3. Address — Peechi Vanitha Co -operative Society 

- Ltd. No. R . 1374, Pattikad P. 0 ., Pin - 680 652. 
4. Area of operation - Pananchery Grama Panchayath. 
5 . Liability — Limited . 


| 2. Date of Registration - -19 -7 -2012. 

3. Address — Kumbla P. O ., Kasaragod District . 
4 . Liability — Limited . 
5. Area of operation — Whole area of Kasaragod 

Revenue District except Meencha, Enmakaje , 

Paivalike and Vorkady Grama Panchayaths. 
6 . Main Objects — Welfare of Sand Labourer and to 

encourage thrift, self help and Co- operation amount 

members. 
7. Authorised Share Capital - 16,00,000. 

10000 A class share @ 100 . 

5000 B class share @ 100 . 

| 10000 C class share @ 10. 
8. Maximum Borrowing power of the Society — 100 times 

of the paid up Share Capital plus reserve fund . 
9. Type of Society — Rule - 15 (XI) (1) Welfare Society . 


6 . Main Object — Welfare of members . 


21st Aug . 2012 ] 


CO -OPERATIVE DEPARTMENT 


127 


No . 0 -2322/2012/R . Dis. 


24th July 2012. 


7. Authorised Share Capital — 1,00 ,00 ,000 . 

10000 A class share @ 500 . 
8000 B class share @ 500 . 
10000 C class share @ 25. 
3000 D class share @ 250 . 


1. Name and Number of the Society — The Swami 

Ananda Theertha Memorial SC /ST Labour Contract 
Co -operative Society Ltd. No. S . 470 . 


2. Date of Registration — 24 -7 - 2012 . 


8. Maximum Borrowing power of the Society — 100 times 

of the paid up Share Capital plus reserve fund . 


3. Address — Adhur , ( P. O .) Adhur, (via ) Mulleria , 

Kasaragod District. 


9. Type of Society - Rule- 15 (9 ) Labour Contract Society . 


4 . Liability — Limited . 


5 . Area of operation — Whole area of Kasaragod Taluk . 


6 . Main Objects — To give employment opportunities 

to SC /ST Labourers and to encourage thrift, 
self help and Co- operation among the members. 


(Sd .) 
Office of the Joint 

Joint Registrar 
Registrar of Co -operative of Co-operative Societies 
Societies (General), Kasaragod . 

(General). 


